Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg . No. KL / TV ( N )/ 634/ 2018- 20 


GOVERN 


- 
കര 


ക്കാർ 


രള സർക്ക 
VMENT OF 


4 ) 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2019 നവംബർ 19 
19th November 2019 

1195 വശ്ചികം 3 
3rd Vrischikam 1195 
1941 കാർത്തികം 28 
28th Karthika 1941 


46 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


10370 


KERALA GAZETTE 


[PART III 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


Vaikom Taluk 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 ഗംഗ, എസ്. 


ഭാര്യ 


| 


24 


2 വിഷ്ണുനാരായണൻ, സി. എം . മകൻ 
3 വാണി സരസ്വതി, സി. എം . മകൾ 


4 സരസ്വതി അന്തർജ്ജനം 


മാതാവ് 


ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേക്കുള്ള പരേതന്റെ 
നിയ മാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച 4 പേർ 
മാത്രമാണെന്ന്കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേ ണ്ട താ ണ്. നിശ്ചിത തീയ തിക്ക 
ശേ ഷവും തപാൽ മാർഗ്ഗവുംലഭിക്കുന്ന ആക്ഷേ പങ്ങളും 
പരാതികളും സ്വീകരിക്കുന്നതല്ല. 


നമ്പർ സി1- 8980 / 2019 . 

- 2019 ഒക്ടോബർ 18. 
- വൈക്കം താ ലൂ ക്കിൽ വൈക്കം വില്ലേ ജിൽ 
പടിഞ്ഞാറ്റിൻചേരി പടിഞ്ഞാറെ കരയിൽ വിഷ്ണുപ്രഭ വീട്ടിൽ 
വി. വി . സത്യൻ 4- 8 - 2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ പേരിലുള്ള വസ്തുവകകൾ കൈമാറ്റം ചെയ്യുന്നതിനും 
ബാങ്ക്, ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
തരണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ വിഷ്ണു സത്യൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വൈക്കം വില്ലേജാഫീസർ 
മുഖാന്തിരം അ ന്വേഷണവും അ വ കാശ വിചാ ര ണ യും 
നടത്തിയതിൽ വി. വി . സത്യൻ 4 - 8 - 2019 - ൽ മരണപ്പെട്ടിട്ടുള്ള 
താണെന്നും പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 
3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വ യ സ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


താലൂക്കാഫീസ്, 

(ഒപ്പ്) ജ്യോതി 

ഭാര്യ - 51 
മീനച്ചിൽ. 

തഹശീൽദാർ. വിഷ്ണു സത്യൻ 

മകൻ 

ജിഷ്ണു സത്യൻ 
തിരുത്തൽ പരസ്യം 

- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
നമ്പർ സി2 - 10627 / 2019. 

2019 ഒക്ടോബർ 15. - ടി ആവ ശ്യ ത്തി ലേ യ്ക്കായി പ്രേതന്റെ നിയ മാ നു സത 

അവകാശികളായി 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
4 -6- 2019 -ാം തീയതിയിലെ 23 -ാം നമ്പർ കേരള ഗസറ്റിൽ 

കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 

ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 5241- ൽ (പ്രസി ദ്ധീ ക രിച്ച - ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
സി2 - 3961 / 2019 -ാം നമ്പർ പര സ്യ ത്തിൽ പരേത രുടെ വൈക്കം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
അ വ കാ ശി ക ളിൽ കമ നമ്പർ ( 3 ) ആയി വരുന്ന രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ്. നിശ്ചിത 
പി. സി . അബ്രാഹം " വയസ്സ് 71 എന്നത് "വയസ്സ് 82 എന്ന് - സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
തിരുത്തി വായിക്കേണ്ടതാണ്. 

പരിഗണിക്കുന്നതല്ല . 


- ( 2 ) 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ സി1- 9195 / 2019 . 


2019 ഒക്ടോബർ 22 . 


Changanassery Taluk 


തിരുത്തൽ പരസ്യം 


നമ്പർ സി2 /5902 /2019. 

2019 ഒക്ടോബർ 30. 
- 24 -9- 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 38, ( വാല്യം 
8, ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 8501- ൽ ക്രമനമ്പർ (8)- ൽ സി2- 5902/ 2019 -ാം നമ്പർ 
ആയി പ്രസിദ്ധപ്പെടു ത്തിയ പരസ്യത്തിൽ പരേ ത നായ 
ഇബാ ഹിം റാവുത്തറിന്റെ പരേ ത നായ മകന്റെ പേര് 
“ ഷംസുദ്ദീൻ, കെ . എ . എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 
“ ഷംസുദ്ദീൻ, കെ . ഐ . എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


-- വൈക്കം താലൂക്കിൽ ടി . വി . പുരം വില്ലേജിൽമൂത്തേട 
ത്തുകാവ് കരയിൽ അനന്ദു ഭവനം വീട്ടിൽ മധുസൂദനൻ, കെ . ആർ. 
20 - 8- 2019 - ൽ മര ണ മ ട ഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപത്രം വിവിധ ആവശ്യങ്ങൾക്കായി 
അ നു വാദിച്ച് തരണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
രാഗിണി, പി . എൻ. സമർപ്പിച്ച അപേക്ഷയിൻമേൽ ടി. വി . പുരം 
വില്ലേ ജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൻ 20 - 8 - 2 019 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായിതാഴെ 
വിവരിക്കുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
രാഗിണി, പി . എൻ. 

ഭാര്യ - 57 
മൃദുല, എം . കെ . 

മകൾ - 30 
അനന്ദുകൃഷ്ണ ൻ, എം . കെ . - മകൻ 


താലൂക്കാഫീസ്, 
ചങ്ങനാശ്ശേരി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


96 


